| Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


ദ 


GOVERNM 


2 സർക 


VMENT OF 


ാൾ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


8th February 2011 

2011 ഫെബ്രുവരി 8 
| 19th Magha 1932 

1932 മാഘം 19 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ലേലപര 


നമ്പർ കെ1- 51971/ 2005. 2011 ജനുവരി 11. 
ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ വില്ലേജിൽ സർക്കാർ അധീനതയിലെടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന 
താഴെ പട്ടികയിൽ വിവരിക്കുന്ന 8 കഷണം തേക്ക് തടികൾ തിരുവനന്തപുരം ലാന്റ് റവന്യൂ കമ്മീഷണറുടെ സ്ഥിരീകരണ 
ത്തിന് വിധേയമായി 

ഇടുക്കി ജില്ലാ കളക്ടറോ 

- അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഓഫീസറോ 10 -3 - 2011 -ാം തീയതി രാവിലെ 11 മണിക്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിൽ വെച്ച് പര 
സ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


പട്ടിക 


ഇനം 


കമ് 
നമ്പർ 


നീളം ചുറ്റുവണ്ണം എണ്ണം 
( സെ . മീ.) ( സെ . മീ.) 


104 


640 


100 


alo 


1160 


103 


1330 


95 


770 


50 


810 


62 


e-aon 


1085 


75 


1205 


75 


ലേല വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ഇടുക്കി ജില്ലാ കളക്ടറുടെ ആഫീസിൽ 
നിന്നോ ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ആഫീസിൽ നിന്നോ അന്വേഷിച്ച് അറിയാവുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തൊടുപുഴ തഹശീൽദാരുടെ അനുമതിയോടുകൂടി തടികൾ പരിശോധിച്ച് ബോധ്യപ്പെ 
ടാവു 
ന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 

ആഗ്രഹിക്കുന്നവർ 
കൃത്യസമയത്തിന്മുൻപ് ലേല സ്ഥലത്ത്ഹാജരാകേ താണ്. 


ലേല നിബന്ധനകൾ 


ലേല 


-_ 1. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുൻപായി നിരതദ്രവ്യം കെട്ടിവയ്ക്കേ താണ്. 

- ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുന്നതാണ്. 
- 3 . ലേലം - ഉറപ്പിക്കുന്നയാൾ 

തുകയും 

വിൽപ്പന 
നികുതിയും അപ്പോൾത്തന്നെ അടക്കേ താണ്. 
4. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ലേലം നടത്തുന്ന ഉദ്യോഗ 

സ്ഥന്അധികാരം ഉ ായിരിക്കുന്നതാണ്. 
5. ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ലേലം അടുത്ത ദിവസം നടത്തുന്നതാണ്. 
ലേല വിൽപ്പന - ലാന്റ് റവന്യൂ 

കമ്മീഷണറുടെ 
അംഗീകാരത്തിനും തീരുമാനത്തിനും വിധേയമായിരിക്കും. 
| 7. സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല തുകയെങ്കിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതല്ല . 
- 8. നിലവിലുള്ളമറ്റെല്ലാ ലേല വ്യവസ്ഥകളും ഈ ലേലം സംബന്ധിച്ചും ബാധകമാണ്. 


( ഒപ്പ്) 


കളക്ടറേറ്റ്, ഡെപ്യൂട്ടികളക്ടർ (എൽ. ആർ.) 
ഇടുക്കി. ( കളക്ടർക്കുവേ 1). 


